| Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

| 2009 


COVERNMaa 


( 


ാർ 


ര സ 
VMENT OF 


KERALA 


s 


i 


d 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


29th September 2009 
2009 സെപ്റ്റംബർ 29 
7th Aswina1931 
1931 ആശ്വിനം 7 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


38 


വാല്യം 54 


നമ്പർ 


PART III 


Health Services Department 


- ടെണ്ടർ നോട്ടീസ് 
നമ്പർ എസ്. 3360/ 2009. 

2009 ആഗസ്റ്റ് 24. 
കോഴിക്കോട് ഗവൺമെന്റ് മാനസിക ആരോഗ്യ കേന്ദ 
ത്തോടനുബന്ധിച്ച സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 242 തെങ്ങ്, 
മാവ്, പ്ലാവ്, പുളി, കവുങ്ങ്എന്നിവയിൽനിന്ന് 1- 10 - 2009 
മുതൽ 20 - 9 - 2011 വരെയുള്ള രണ്ട് വർഷക്കാലത്തേക്ക് 
മേലാധാനം എടുക്കുന്നതിനുള്ള അവകാശത്തിനായി സീലു 
വച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 
ഒറിജിനൽ - രൂപ 400 + 12.5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കപ്പെടുന്ന അവസാന തീയതിയും 
സമയവും 15 - 10 -2009 ഉച്ചയ്ക്ക് 1 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും --15 -10 - 2009 വൈകുന്നേരം 5 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 10 - 2009 
രാവിലെ 11.30 മണി. 

ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനുമേൽ ഫലവൃക്ഷ 
ങ്ങളുടെ ആദായമെടുക്കുന്നതിനുള്ള ദർഘാസ്എന്നെഴുതി 
സൂപ ണ്ട് , ഗവൺമെന്റ് മാന സിക ആരോഗ്യ കേന്ദ്രം, 
കോഴിക്കോട്- 673 016 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
ടെണ്ടറിനോടൊപ്പം 50 രൂപയുടെ സർക്കാർ മുദ്രപത്രത്തിൽ ഒരു 


പ്രാഥമിക എഗ്രിമെന്റ് വയ്ക്കേണ്ടതും സൂപ്രണ്ട്, ഗവ. മാനസിക 
ആരോഗ്യ കേന്ദ്രം, കോഴിക്കോട്- 16 എന്ന പേരിലെടുത്ത 
1,000 രൂപയുടെ ഒരു അംഗീകൃത ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായും അടക്കം ചെയ്തിരിക്കേണ്ടതുമാണ്. 

വൈകിക്കിട്ടുന്നതും അപൂർണ്ണവും നിരതദ്രവ്യത്തിനുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് പ്രാഥമിക ഉടമ്പടി എന്നിവ അടക്കം 
ചെയ്യാത്തതുമായ ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. കൃത്യ 
സമയത്തിനകം ലഭിക്കുന്ന ടെണ്ടറുകൾ ഹാജരായ ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. കൂടിയ തുക 
രേഖപ്പെടുത്തിയ ദർഘാസുകാരൻ അയാളുടെ പേരിൽ കരാർ 
ഉറ പ്പിച്ച ഉത്ത രവ് കിട്ടിയാൽ ടെണ്ടർ തുക മുഴു വനും 
പണമായിഅന്നേ ദിവസംതന്നെ ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
മു ഴു വൻ തുക യും അടച്ചതിനു ശേഷമേ മേലാ ധാ യം 
എടു ക്കു വാൻ കഴിയുകയുള്ളു . ടെണ്ടർ നിരക്ക് മാർക്കറ്റ് 
നിരക്കിനനുസൃതമായോ/ അധികമായോ ഉയരുന്നില്ലെങ്കിൽ ടെണ്ടർ 
റദ്ദാക്കി പുനർലേലം നടത്തുവാനുള്ള അവകാശം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും. 
-- യതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ നീട്ടിവയ്ക്ക 
ന്നതിനും പുനർ ദർഘാസ്ക്ഷണിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതി 
നുമുള്ള അവകാശം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


ഗവൺമെന്റ് മാനസിക 
ആരോഗ്യകേന്ദ്രം, കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


Gaz . No. 38 /2009/DTP (Health service ). 


KERALA GAZETTE 


[ PART III 


RE - TENDER NOTICE 


കോഴി ക്കോട് ഗവ. ജനറൽ ആശുപത്രി യി ലെ , 
സെർവെന്റോ അനലൈസർ - 1 എണ്ണം റിപ്പയർ ചെയ്യുന്നതിന് 
നിശ്ചിത ഫോറ ത്തിൽ സീൽ ചെയ്ത ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 


No. A54085/2007. 


5th September 2009. 


Sealed tenders in the prescribed forms are invited for 
the Repair of Servinto Analyser — 1 No. for Government 
General Hospital, Kozhikode. 

Superscription Tender Number should be specifically 
noted as A5/ 4085/ 07 , 

Estimate Cost — Rs. 40,000 


Earnest Money Deposit — 1 % 


ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ - എ5/ 4085 /2007 
എന്ന നമ്പർ വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ് 

അടങ്കൽ തുക - രൂപ 40,000 
നിരതദ്രവ്യം - 1 % 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 300 + 12.5 % വാറ്റ് 

ഡ്യൂപ്ളിക്കേറ്റ് രൂപ 180 + 12.5 % വാറ്റ്. 
ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 3 - 10 - 2009, 3 മണി. 

- ടെണ്ടർ ഫോറം കിട്ടേണ്ട അവസാന തീയതിയും 
- സമയവും - 5 - 10 - 2009, 5 മണി. 


- ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമയവും 6 - 10 - 2009, 
11 മണി. 


Price of tender form : 

Original - Rs. 300 + 12 .5 % VAT 

Duplicate --Rs. 180 + 12.5 % VAT 

Last date and time of sale of tender form 
3 - 10 - 2009 at 3 p . m . 

Last date and time of receipt of tender form 
5 -10 -2009 at 5 p. m . 

Date and time of opening of tender - 6 - 10 - 2009 
at 11 a . m . 

Date upto the rates are to be firm — 31-5 -2010 . 

Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Govt. General Hospital, Kozhikode-32 . 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി- 31- 5 - 2010 . 


ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയക്കേണ്ട 
തു മായ മേൽവിലാസം -സൂപ്രണ്ട്, ഗവൺമെ ന്റ് ജനറൽ 
ആശുപത്രി, കോഴിക്കോട്- 32 . 


Government General Hospital, 
Kozhikode . 


(Sd.) 
Superintendent. 


29TH SEP. 2009 ] 


HEALTH SERVICES DEPARTMENT 


